GOVERNMENT 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL / TV ( N ) /634/2018-20 


കാ 


സം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 സെപ്റ്റംബർ 15 
15th September 2020 

1196 ചിങ്ങം 30 
30th Chingam 1196 


36 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 24 
24th Bhadra 1942 


PART III 


Commissionerate of Land Revenue 


15th SEPT . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6233 


Thiruvalla Taluk 


അവ കാശ 


പരസ്യം 


( 1) 


നമ്പർ സി10-2869 / 2020 . 


മ ൽ പറ ഞ്ഞിട്ടു ള്ള വർ മാത മാണ് പ ര ത രു ടെ 
അ ന ന്ത രാ വ കാ ശി കളെന്ന് രേഖ പ്പെ ടുത്തി 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാ ലിലും 

ലഭി ക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


2020 ജൂൺ 15 , 


തിരുവല്ല താലൂക്കിൽ കുറ്റൂർ വില്ലേജിൽ പടിഞ്ഞാറേ 
വെള്ളാഞ്ചേ രിൽ വീട്ടിൽ ശ്രീകു മാ രി ആർ . നായർ -ന്റെ 
ഭർത്താവ് പ്രസ്തുത വിലാസത്തിൽ പി . ആർ. രവീന്ദ്രൻ നായർ 
മരണമടഞ്ഞതിനാൽ പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റി 
നായി ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുറ്റൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
അപേക്ഷ ക യുടെ ഭർത്താവ് പി . ആർ . രവീന്ദ്രൻ നായർ 
13-8-2019 - ൽ മരണമടഞ്ഞുവെന്നും താഴെ പേര് വിവരിക്കുന്നവർ 
മാത്രമാണ് പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 


തിരുവല്ല . 


തഹശീൽദാർ, 


Konni Taluk 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


പരസ്യം 


നമ്പർ എ5-1299 2020. 


2020 ജൂൺ 8 . 


1 


ശ്രീകുമാരി ആർ . നായർ 


ഭാര്യ 


67 


2 


അജിത് രവീന്ദ്രൻ നായർ 


മകൻ 


42 


ജില്ല യിൽ 


3 


സജിത് രവീന്ദ്രൻ നായർ 


36 


അ വ ക ാശ 


മൽ പറ ഞ്ഞിട്ടു ള്ള വർ 

മാത മാണ് 

പരേ തന്റെ 
അ ന്ത രാ വ കാ ശി കളെന്ന് രേഖ പ്പെ ടുത്തി 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
ക ഴിഞ്ഞും ത പാ ലിലും ലഭി ക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പത്ത നം തിട്ട 

കോന്നി 

താ ലൂ ക്കിൽ 
കോന്നിത്താഴം വില്ലേജിൽ അതുമ്പുംകുളം വിനോദ് ഭവനിൽ 
വിശ്വനാഥൻ , കെ . കെ . എന്നയാൾ മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തി നായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ സുലോചന സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മു ഖന 
നടത്തിയതിൽ ടിയാൻ 2-10-2018 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേ തന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


( 2 ) 


നമ്പർ സി10-2803 2020 . 


2020 ജൂലെ 6 . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


സുലോചന 


ഭാര്യ 


51 


ക . 


2 


വിനീഷ്, വി . 


മകൻ 


21 


തിരുവല്ല താലൂക്കിൽ തിരുവല്ല വില്ലേജിൽ തോട്ടയ്ക്കാട്ട് 
രമാ നിവാസ് വീട്ടിൽ അജിത് , എസ്. - ന്റെ മാതാപിതാക്കൾ 
(പസ്തത വിലാ സ ത്തിൽ 

ര മാ ഭാ യി യും , 
റ്റി . കെ . ശ്രീനിവാസനും മരണമടഞ്ഞതിനാൽ പരേതരുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഈ ഓഫീസിൽ 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ തിരു വല്ല വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ അപേക്ഷകന്റെ 
മാതാവ് രമാ ഭാ യി 22 - 12 - 2 0 08 -ലും , 

പിതാവ് 
റ്റി . കെ . ശ്രീനിവാസൻ 20-3-2014 - ലും മരണമടഞ്ഞുവെന്നും 
താഴെ പേര് വിവ രിക്കു ന്ന വർ മാത്ര മാണ് പരേ തരുടെ 
അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


ക . 


പരേതന്റെ ഒരു മകൻ 2-9-2014 - ൽ അവിവാഹിതനായിരിക്കെ 
മരണപ്പെട്ടിട്ടുള്ളതും, മാതാപിതാക്കൾ മുമ്പിനാലേ മരണപ്പെട്ടു 
പോയിട്ടുള്ളതുമാണ്. മുകളിൽ പേർ ചേർത്തിരിക്കുന്നവരാണ് 
പരേതന്റെ അവകാശികളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ 
മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട താണ്. കാലാവധി 
കഴി ഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ക്രമ 


പേര് 


പരേതരുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മകൾ 


61 


2 


60 


3 


മിനി ശ്രീനിവാസൻ 
മായ , എസ് . 
മീര, എസ് . 
രേഖ , എസ് . 
അജിത് , എസ് . 


58 


4 


56 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


5 


മകൻ 


54 


119 


